


പുഞ്ചിരി, പൊട്ടിച്ചിരി 


നിലവാരമുളള പന്ത്രണ്ട്‌ ഹാസ്യകൃതി 
കളാണ്‌ ഈ സമാഹാരത്തിലുളളത്‌ . നമ്മുടെ 


ജീവിതത്തില്‍ നിന്നാണ്‌ കഥാപഠ്രതങ്ങള്‍ . 


കയറി വരുന്നത്‌. ഈ ക്ഥാപഠ്രത്ങ്ങള്‍ 
ചിരിപ്പിച്ച്‌ അല്പം മാറി നില്‍ക്കുമ്പോള്‍, 
നമ്മള്‍ അവരെക്കുറിച്ച്‌ ചിന്തിക്കുന്നു. ഇവ 
രെല്ലാം നമ്മുടെ ചുറ്റുമുള്ളവരാണല്ലോ--- 
ശക്തമായ ജീവിത വിമര്‍ശനത്തിന്‍െറ പാത 
യിലാണ്‌ സി.പി. നായരുടെ ഹ്യൂമര്‍ നിലകൊ 
ളളുന്നത്‌. ഭാഷ സരളവും സുന്ദരവും. 
പ്രസാ: സി.സി. ബുക്‌സ്‌, കോട്ടയം. 

വില: 12.0 


പുഞ്ചിരി, 
പൊടിച്ചിരി 


നമ്മള്‍ വെറും കളിപ്പാട്ടങ്ങള്‍ 


എം.കെ. ചന്ര്രശേഖരന്‍െറ മൂന്നാമത്തെ 
കഥാസമാഹാരമാണിത്‌. ആനുകാലിക ഗപ 
സിദ്ധീകരണങ്ങളില്‍ ഏഴെട്ടുകൊല്ലമായി ച 
ന്രദശേഖരന്‍ കഥകളെഴുതുന്നു. ഈ സമാ 
ഹാരത്തിന്‌ ബാലചന്ദ്രന്‍ വടക്കേടത്തിന്‍െറ 
ഒരവതാരികയുണ്ട്‌ . മനുഷ്യസ്വാതരന്ത്യ 
ത്തിന്‍െറ വിവിധ വശങ്ങളെക്കുറിച്ച്‌ പതിപാ 
ദിക്കുന്ന കഥകളായിട്ടാണ്‌ ചന്‌ ശ്രശേഖരന്‍െറ 
കഥകളെ അവതാരികാകാരന്‍ കാണുന്നത്‌. 
നിലവിലുളള സാമൂഹ്യ സാഹചര്യങ്ങളുടെ 


പ്തിയപ്പ 


“സ്റ്റാഫ്‌ ലേഖകന്‍ 








എ 





നേര്‍ക്ക്‌ ശക്തമായി പ്രതികരിക്കുന്ന കഥ 
കളാണ്‌ ചന്രദശേഖരന്‍റത്‌ . പക്‌ഷേ, പല 
കഥകളും വേണ്ട്രത കലാത്‌ മകമാകുന്നില്ല. 
അമര്‍ഷത്തിന്‍െറ തീനാളത്തെ പുഷ്പവല്‍ 
ക്കരിക്കുമ്പോഴാണല്ലോ നല്ല കലാസൃഷ്ടി 
യുണ്ടാകുന്നത്‌. 

വിതരണം: നാഷണല്‍ ബുക്ക്‌സ്‌റ്റാള്‍ 

വില: 15.00 


ഒട്ടകം കഴുത മാന്യന്മാര്‍ 


ജോയിക്കുട്ടി പാലത്തുങ്കലിന്‍െറ പതിനഞ്ചു 


| | 


ചെറുകഥകള്‍. ഒന്നരദശാബ് ദത്തിലേറെയായി 
ഈ കഥാകാരന്‍ എഴുതുകയാണ്‌. അഞ്ച്‌ 
കഥാസമാഹാരങ്ങളും നാല്‌ നോവലുകളും 
പുറത്തുവന്നു. എന്നാലും ജോയിക്കുട്ടി അറി 
യപ്പെടുന്നത്‌ ഒരു ചെറുകഥാകാരനെന്ന 
നിലയിലാണ്‌. കടംകഥയുടെ നിഴലില്‍, 
അന്ത്യവിധി കാത്ത്‌, ദേശവൃക്ഷത്തിന്‍െറ - 
നിഴലില്‍ കലാപം വിരിഞ്ഞപ്പോള്‍, കുചേല 
വൃത്തം എന്നിവയാണ്‌ ഈ സമാഹാരത്തിലെ 
നല്ല കഥകള്‍. നിരൂപക വൃത്തത്തിലേക്ക്‌ 
ഒരുപക്ഷേ, ഇതുവരെയും കടക്കന്നുവന്നി 
ട്ടില്ലാത്ത കഥകളാണ്‌ ജോയിക്കുട്ടിയുടേത്‌. 
രസാ: എസ്‌ .പി.സി.എസ്‌ 

വില: 13.00 


താവടിക്കടവ? 
എം.രാജിീവ്‌ക്കമാര്‍ 


കാവടിക്കടവ്‌ 


എം. രാജീവ്‌ കുമാറിന്‍െറ നാല്‌ നോവ , 
ലെറ്റുകള്‍. മലയാള കഥയിലെ ഏറ്റവും ; 
പുതിയ ചെറുപ്പക്കാരിലൊരാളാണ്‌ രാജീവ്‌ 
കുമാര്‍. കീഴ്മേല്‍ മറിയുന്ന നമ്മുടെ ജീവിത 
ത്തിന്‍െറ ' എരിച്ചലുളള വ്യാഖ, ്യാതാവിന്‍െറ 
വേഷമാണ്‌ കഥകളില്‍ രാജീവ്‌ കുമാര്‍ കെട്ടാ 
റുളളത്‌. വായനയുടെ സുഖം നന്നായി 
അനുഭവപ്പെടുന്നു ഈ നോവലെറ്റുകളില്‍. 
പ്രസാ: അക്ഷയ ബുക്‌സ്‌, തിരുവനന്തപുരം 
വില; 17.00 





സി.പി. നായര്‍ എന്ന സി. 
പരമേശ്വരന്‍ നായര്‍ എന്‍.പി. 
ചെല്ലപ്പന്‍ നായരുടെ മകനാണ്‌ . 
മലയാള നാടിന്‍െറ: തെക്കേ 


അറ്റത്തു നിന്നുയര്‍ന്ന്‌ മാലിക 
മായ ചിരിയായിരുന്നു എന്‍.പി 
യുടേത്‌ . അദ്‌ ദേഹത്തിന്‍െറ (പ 
ഹസനങ്ങളും നാടകങ്ങളുമൊ 
ക്കെ ഹാസ്യത്തിന്‍െറ ഒരനശ്വര 
തയാണ്‌. മലയാളികളെ ചിരി 
പ്പിക്കാനുളള കഴിവ്‌ സി.പി. 
നായര്‍ക്ക്‌ പൈതൃകമായി കിട്ടി 
യിട്ടുളളതാണ്‌ . ഐ.എ.എസ്സു 
കാരെല്ലാം സാധാരണരീതി 
യില്‍ വളരെ സീരിയസ്സായി 


ടട 


7 ൧-4 


ns മനലികതയാര്‍ന്ന ഹാസ്യം | 


രിക്കും. അവര്‍, ബ്യൂറോരേക 
സിയുടെഗൌരവംമുഖത്തും 
ആത്‌ മാവിലുമണിയുന്നവ 
രാണ്‌ . എന്നാല്‍ സി.പി. നായര്‍ 
എന്ന ഐ.എ. എസ്സുകാരന്‍ 
ചിരിവിളയിക്കുന്ന മരങ്ങള്‍ നട്ടു 
പിടിപ്പിച്ചിട്ടുളളയാളാണ്‌ . ഹ്യൂമര്‍ 
എഴുതുന്ന ഒറ്റ ഐ.എ.എസ്സു 
കാരനേ മലയാളത്തിലുളളു. 
അദ്‌ ദേഹമാണ്‌ സി.പി. നായര്‍ 
എന്ന ഗാരപൂര്‍ണ്ണമായ പേരി 





Sf 2 (ക്‌ 


നകത്തു വസിക്കുന്നത്‌. 


നി ന BB 


Eo 
ഐ.എ.എസ്സുകാരന്‍െറ ഉന്നത്ജ്ു്‌, 
മായ പല തസ്തികകളിലും ! : 
ഇരുന്നിട്ടുണ്ട്‌. 


കലാകമുദി ക്ട്‌ 






































സ്യം വൃഷഭത്തെ വാക്കിന്‍െറ 
കുലപ്പയില്‍ കെട്ടി എനിക്കു മൃതം ഇഷ്ടമുളള 
ചാലിലൂടെ ഓടുന്നവനല്ല ഞാന്‍. സത്യവൃഷ 
ഭത്തെ സ്വച്ഛന്ദസഞ്ചാരത്തിന്‌ അനുവ 
ദിച്ചിരിക്കുകയാണ്‌. ആ മൃഗം കണ്ട ഒരു 
പുല്‍ത്തകിടി ഇതാ. 

(പശസ്തനായ ഒരു സാഹിതൃകാരന്‍െറ 
വീട്ടില്‍ ഞാന്‍ ചെന്നപ്പോള്‍ അദ്ദേഹം 
ഉപയോഗിച്ചുകഴിഞ്ഞ ഷേവിങ്‌ ബ്ളെയിഡു 
കള്‍ ഒരിടത്തു കൂട്ടിവച്ചിരിക്കുന്നത്‌ കണ്ടു. 
"എന്തിന്‌ ഇതിങ്ങനെ സൂക്ഷിക്കുന്നു?” 
എന്നു ഞാന്‍ ചോദിച്ചപ്പോള്‍ അദ്ദേഹം 
പറഞ്ഞു: ““കാലമേറെച്ചെന്നാല്‍ ഇവയ്ക്കു 
പുതിയ ബ്ളെയിഡിന്‍െറ മൂര്‍ച്ചയുണ്ടാവും. 
ഇന്നു ഞാന്‍ ഒരു പഴയ ബ്ളെയിഡ്‌ എടുത്ത്‌ 
ഷേവ്‌ ചെയ്തു. പുതിയതിനെക്കാള്‍ മൂര്‍ച്ച.” 
ഞാന്‍ ചിരിച്ചില്ല. ചിരിച്ചാല്‍ എഴുതി 
മലയാളികളുടെ സംസ്കാരത്തിന്‍െറ ച്രക 
വാളം വികസ്ിപ്പിക്കുന്ന അദ്ദേഹം എന്‍െറ 
'തന്തയ്ക്കുവിളിക്കും.” അതുകൊണ്ട്‌ ഞാന്‍ 
ഗരവമഭിനയിച്ച്‌ ഇരുന്നു. ഞാന്‍ അപ്പോള്‍ 
ആലോചിച്ചു. പഴയ ബ്ളെയിഡ്‌ വീണ്ടും 
ഉപയോഗിക്കുന്നതുപോലെ ഒരിക്കല്‍ കൈ 
കാര്യം ചെയ്ത വിഷയം അദ്ദേഹം വീണ്ടും 
കഥകളിലൂടെ (പ്രതിപാദിച്ചിട്ടുണ്ടോ? ഇല്ല. 
എല്ലാക്കഥകളും വൈവിധ്യമുളളവ തന്നെ. 
നമ്മുടെ ഇന്നത്തെ കഥാകാരന്മാര്‍ പഴയ 
ബ്ളെയിഡ്‌ ഷേവ്‌ ചെയ്യാന്‍ എടുക്കുകില്ല. 
പക്ഷേ, വിഷയങ്ങളെല്ലാം പഴക്കമുളളവ. 
അവയ്ക്ക്‌ മൂര്‍ച്ചയുമില്ല. 

രണ്ടു പുസ്തകങ്ങള്‍ 


ആക്്‌സല്‍ മുന്തേയുടെ “സാന്‍ 
മീക്കേലീ” എന്ന (ഗന്ഥത്തില്‍ നിന്നു ചില 
ഭാഗങ്ങള്‍ ഭാഷാന്തരീകരണം ചെയ്ത്‌ 'മാതൃ 
ഭൂമി ആഴ്ചപ്പതിപ്പില്‍ (പസിദ്ധപ്പെടുത്തു 
ന്നുണ്ടല്ലോ. അത്‌ ഇത്തവണയും വിലക്ഷണ 
മായിരിക്കുന്നു. 
T) No distraction but an occasional ടന! 
under the lime-trees of the Luxembourg 
Gardens, or a greedily enjoyed hour of 
feisure in The Louvre Museum. 
1) മാതൃഭൂമിയിലെ തര്‍ജ്ജുമ:- എന്നാല്‍ 
ലക്സംബർഗ്‌ തോട്ടത്തിലെ നാരകമര 





Oe need 


.എം.കൃഷ്ണന്‍നായര്‍. 








സഡാഹീിത്യവനാരഹഛ്ത 


ങ്ങളുടെ തണലില്‍ ഇടയ്ക്കിടെ ഉലാത്തും. 
അതല്ലെങ്കില്‍, ലവര്‍ മ്യൂസിയത്തിലെ 
ലോഭമില്ലാത്ത ആസ്വാദനത്തിന്‍െറ വി 
ശ്രമം. 
1) എന്‍െറ തര്‍ജ്‌ ജുമ:- മനശ്‌ ചാഞ്ചല്യമില്ല. 
ല്യൂക്‌ സാങ്‌ ബൂര്‍ ഉദ്യാനങ്ങളിലെ നാരക 
വൃക്ഷങ്ങളുടെ അടിയിലൂടെ വല്ലപ്പോഴു 
മുളള ഉലാത്തല്‍ മാതം. അല്ലെങ്കില്‍ ലവ 
കാഴ്ച ബംഗ്‌ ളാവിനകത്ത്‌ കൊതിയോടെ 
ആസ്വദിക്കപ്പെടുന്ന വിശ്രമസമയം. 
[നാരക വൃക്ഷങ്ങളുടെ തണലിലാണ്‌ 
നടത്തമെന്നു തര്‍ജ്ജുമക്കാരന്‍. മൂല്രഗ 
ന്ഥത്തില്‍ തണലിനെക്കുറിച്ചു പറഞ്ഞി 
ട്ടേയില്ല. ലോഭത്തിന്‌ കൊതിയെന്നാണ്‌ 
അര്‍ത്ഥം. “ലോഭമില്ലാത്ത ആസ്വാദന 
മാകുമ്പോള്‍ കൊതിയില്ലാത്ത ആന്ധാദ 
നമായി മാറുന്നു. ആക്സല്‍ മുന്തേ എന്തു 
പറഞ്ഞുവോ അതിനു നേരെ വിപരീത 
മായിട്ടാണ്‌ തര്‍ജ്‌ജുമക്കാരന്‍ പറയുന്നത്‌. 
ഗ്രഞ്ചുച്ചാരണത്തിന്‍െറെ വൈകല്യം പോ 
കട്ടെ. ഞാനെഴുതിയതും ശരിയായ ഉച്ചാ 
രണത്തിന്‍െറ അടുത്തെത്തുകയേയുളളു. 
എന്നാല്‍ മൂല്രഗന്ഥത്തില്‍ ഇല്ലാത്തത്‌ 
ചേര്‍ക്കുന്നതും അര്‍ത്ഥത്തെ മാററിമറി 
ക്കുന്നതും ക്ഷമിക്കാന്‍ വയ്യ. 

ഇങ്ങനെ എഴുതാന്‍ തുടങ്ങിയാല്‍ ഓരോ 





വിപംഹം ചുവന്നുള്ളി 

“പോലെയാണ്‌ . സാമ്പാറു 
വയ്‌ ക്കാന്‍ അതു മുറിക്കു 
മ്പോള്‍ കണ്ണീരൊലിക്കും. 
എന്നാല്‍ അക്കാരണ 
ത്താല്‍ ഉളളി വേണ്ടെന്നു 
വയ്ക്കാനും വയ്യ. 


വാകൃത്തിലെയും 
ക്കേണ്ടിവരും. 


തെററ്‌ എടുത്തുകാണി 


ലോകം കണ്ട മഹാന്മാരില്‍ അദ്വി 
തീയൻ എന്നു ഞാന്‍ വിശ്വസിക്കുന്ന 
മഹാത്മാഗാന്ധി 1935-ല്‍ ആലപ്പുഴെ (പ 
സംഗിക്കാന്‍ വന്നു. കിടങ്ങാംപറമ്പു മൈതാ 
നത്താണ്‌ സമ്മേളനം. അന്നു സനാതന 
ധര്‍മ്മവിദ്യാലയത്തിലെ വിദ്യാര്‍ത്ഥിയായി 
രുന്ന ഞാന്‍ ഗാന്ധിജിയുടെ പ ഭാഷണം 
കേള്‍ക്കാനായി പോയി. അദ്‌ ദേഹം കാലുകള്‍ 
പിന്നോട്ടാക്കി വേദിയിലിരുന്നു.. അസ്തമയ 
സൂര്യന്‍െറ ചെങ്കതിരുകള്‍ കണ്ണഞ്ചിക്കുന്ന 
ചില ‘പാറേറണുകള്‍” മഹാത്മാവിന്‍െറ 
മുഖത്തു നിര്‍മ്മിച്ചു. അദ്ഭുതം നിറഞ്ഞ 


” അന്തരീക്ഷത്തില്‍ ഗാന്ധിജി പ്രഭാഷണം 


ആരംഭിച്ചു. ഇംഗ്ളീഷിലുള്ള ആ പപഭാഷണം 
വേറൊരാള്‍ മലയാളത്തിലാക്കി ശ്രോതാക്കളെ 
കേള്‍പ്പിച്ചുകൊണ്ടിരുന്നു. പക്‌ ഷേ ഗാന്ധിജി 
ഒന്നു പറയും; തര്‍ജ്ജുമക്കാരന്‍ വേറൊന്നും. 
ബുദ്ധിമാനായ ഗാന്ധിജിക്ക്‌ അതു മനസ്സി 
ലായി. അദ്ദേഹം പറഞ്ഞു. | do not think 
that this translator will be able to translate 
my speech very we!t. തര്‍ജ്‌ജുമക്കാരന്‍ അതു 
മലയാളത്തിലാക്കിയിട്ട്‌ ഇരുന്നു. പി.എന്‍. 
കൃഷ്ണപിളള എഴുന്നേററ്‌ തര്‍ജ്ജുമ തുടങ്ങി. 
അദ്ദേഹം ഭാഷാന്തരീകരണം ആരംഭിക്കു 
ന്നതിനുമുന്‍പ്‌ പഴയ തര്‍ജ്ജുമക്കാരനെ 
ലക്ഷ്യമാക്കി ഗാന്ധിജി പറഞ്ഞു:- You 
have been iistening to two speeches. 
അതുപോലെ ആക്‌സല്‍ മുന്തേ ശവപ്പെട്ടി 
ക്കകത്തു കിടന്നുകൊണ്ട്‌ മാതൃഭൂമി, ആഴ്ച 
പ്പതിപ്പിന്‍െറ വായനക്കാരോടു പറയുന്നു:- 
"“സ്റേറാറി ഒഫ്‌ സാന്‍മിക്കേലി” ഇംഗ്ളീഷില്‍ 
വായിച്ചു നിങ്ങള്‍ ഒരു പുസ്തകം വായിച്ചു. 
അതിന്‍െറ തര്‍ജ്ജമ മലയാളഭാഷയില്‍ 
വായിക്കുന്ന നിങ്ങള്‍ എന്‍േറതല്ലാത്ത വേറൊരു 
പുസ്തകം വായിക്കുകയാണ്‌. ആയുസ്സും 
ആരോഗ്യവും നിങ്ങള്‍ക്ക്‌ ഉണ്ടാവട്ടെ. 


താറാവും കൊക്കും 
രക്കിസ്തുപിനു മുന്‍പ്‌ മൂന്നാം ശതാ 


ബ്ദത്തിലോ നാലാം ശതാബ്ദത്തിലോ 
ജീവിച്ചിരുന്ന ചൈനീസ്‌ തത്ത്വചിന്തകനാണ്‌ 





കലാകൌമുദി 46 








ങ്ദ്സു (Chang നവ) ദൌയിസത്തിന്‍െറ 
(൯൧5൩) ഉപജ്‌ ഞാതാവായ ലാഡ്‌ സുവിന്‍െറ 
“(Lao 1) ശിഷ്യനായിരുന്ന ജാങ്ദ്‌സുവിന്‍െറ 
അതിസുന്ദരമായ പുസ്‌തകം Chuang Tzu 
എന്ന പേരില്‍ Herbert A Gilaട തര്‍ജ്ജുമ 
ചെയ്‌ തത്‌ -Unwinpaperback Rs.45—P.15) 
ഞാന്‍ വായിച്ചിട്ടുണ്ട്‌. എങ്കിലും താഴെച്ചേര്‍ 
ക്കുന്ന ഭാഗം അലന്‍വാട്‌ സിന്‍െറ This is It 
എന്ന പുസ്തകത്തില്‍ നിന്നെടുത്തതാണ്‌. 
*“ജാങ്ദ്‌സു പറഞ്ഞിട്ടുണ്ട്‌: താറാവിന്‍െറ 
കാലുകള്‍ നീളം കുറഞ്ഞതാണെങ്കിലും 
അതിന്‌ വേദനയുളവാക്കാതെ നമുക്ക്‌ 
അവയെ വലിച്ചുനീട്ടാനാവില്ല. കൊക്കിന്‍െറ 
കാലുകള്‍ നീളംകൂടിയവയാണെങ്കിലും 
അതിന്‌ വേദനയുളവാക്കാതെ നമുക്കു 
അവയെ ചെറുതാക്കാന്‍ പററില്ല.” 
ആധ്യാത്മികതയുടെ ദോഷം അത്‌ താറാ 
വിന്‍െറ കുറുകിയ കാലുകളെ വലിച്ചുനീട്ടാന്‍ 
ശ്രമിക്കുന്നു എന്നതാണ്‌. കൊക്കിന്‍െറ നീണ്ട 
കാലുകളെ ചെറുതാക്കാന്‍ ഭതികത്വം 
ശ്രമിക്കുന്നു എന്നത്‌ അതിന്‍െറ ദോഷം. ഈ 
ലോകം മായയൊന്നുമല്ല. അതു സത്യാത്മ 
കമാണ്‌ . ഇതിനെ ഒരദൃശ്യലോകം ഭരിക്കുന്നു 
എന്നതും ശരി. അചേതനമായ കസേരയിലോ 
മേശയിലോ ഫ്വനവിദ്യുച്ഛക്തിയുള്ള പ്രോ 
ട്ടോണും ക്ഷയവിദ്യുച്‌ ഛക്തിയുളള ഇല 
ക്ട്രോണും ഉനര്‍ജ്ജും (പസരിപ്പിക്കുന്നു. 
അദൃശ്യങ്ങളായ രശ്മികള്‍ നമ്മുടെ ജീവി 
തത്തിനു പരിവര്‍ത്തനം വരുത്തുന്നു. ദൃശ്യ 
ലോകത്തേക്കാള്‍ അദൃശ്യലോകമാണ്‌ നമ്മെ 
ഭരിക്കുന്നത്‌. അതുകൊണ്ട്‌ അദൃശ്യലോകത്തെ 
നിന്ദിക്കുകയോ നിഷേധിക്കുകയോ അരുത്‌ . 
പക്ഷേ ചിലര്‍ താറാവിന്‍െറ കുറുകിയ 
കാലുകള്‍ വലിച്ചനീട്ടുന്നതുപോലെ ഈ 
സത്യത്തെ വലിച്ചുനീട്ടുന്നു. ഫലം അസത്യവും. 
കാഞ്ചികാമകോടി പീഠത്തിലെ അറുപത്തെ 
ട്ടാമത്തെ ശങ്കരാചാര്യരായിരുന്ന ചന്ദ 
ശേഖരേന്ര്ര സരസ്വതി മഹാപണ്ഡിതന്‍ 
തന്നെ. കേരളത്തിലെ പല്ലശ്ശേനി (ഗാമത്തില്‍ 
വച്ച്‌ മഹാത്മാഗാന്ധി 
സംസാരിച്ചു. സംഭാഷണം നീണ്ടുപോയപ്പോള്‍ 
രാജാജി വന്നുപറഞ്ഞു, ഗാന ധിജിക്ക്‌ 
അത്താഴം കഴിക്കാനുളള സമയമായിയെന്ന്‌ . 
ആചാര്യനുമായുളള ആ സംസാരം തന്നെ 
യാണ്‌ തന്‍െറ അത്താഴമെന്നു ഗാന്ധിജി 
മറുപടി നല്കി. ഇമ്മട്ടില്‍ മഹാനും മഹാ 
പണ്ഡിതനുമായ ചന്ദ്രശേഖരേന്ദ്ര സര 
സ്വതി വേദങ്ങള്‍ അപരുഷേയങ്ങളാണെന്നു 
പറയുമ്പോള്‍ അതു നമുക്കു മനസ്സിലാകും. 


പക്ഷേ വേദമന്ത്രങ്ങള്‍ ശബ്ദവീചികളായി ' 


ശൂന്യാകാശത്തുണ്ടായിരുന്നുവെന്നും അവ 
ഭഷിമാര്‍ കണ്ടുപിടിച്ചതാണെന്നും പറയു 
മ്പോള്‍ അത്‌ അ്രതകണ്ടു സ്വീകരണീയമാ 
വുന്നില്ല നമുക്ക്‌. ടൂഷിമാര്‍ മ്രന്തകര്‍ത്താക്കളല്ല, 
മ്രന്ത്രദഷ്‌ടാക്കളാണെന്നാണ്‌ അദ്ദേഹത്തി 
“നെറ മതം. ഗുരുത്വാകര്‍ഷണശക്തി എല്ലാ 
ക്കാലത്തുമുണ്ട്‌ . ന്യൂട്ടന്‍ അതു കണ്ടുപിടി 
 ചുതേയുളളു. അതുപോലെ ശബ്ദവീചികളായി 
അന്തരീക്ഷത്തില്‍ വര്‍ത്തിച്ചിരുന്ന മ്രന്തങ്ങളെ 





അദ്ദേഹത്തോടു. 


ഭൂഷിമാര്‍ കണ്ടെത്തി. താറാവിന്‍െറ കാലുകളെ 
വേദനിപ്പിക്കുന്ന (പവൃത്തി. 

പ്രത്യക്ഷ [പപഞ്ചത്തിനപ്പുറത്ത്‌ ഒന്നുമില്ല 
എന്ന്‌ ഭാതികവാദികള്‍ അഭി്പായപ്പെടു 
മ്പോള്‍ കൊക്കിന്‍െറ നീളംകൂടിയ കാലുകള്‍ 
ചെറുതാക്കാനുള്ള ശ്രമമാണ്‌ നടക്കുക. 
മാതൃഭൂമി ആഴ്ചപ്പതിപ്പില്‍ “മൂന്നു കണ്ണടകള്‍” 
എന്ന കഥയെഴുതിയ ബാലകൃഷ്‌ണന്‍ 
ആധ്യാത്മികതയ്ക്ക്‌ അമിത (്പാധാന്യം 
നല്‍കിയിരിക്കുന്നു. മൂന്നു കണ്ണടകളുണ്ട്‌ 
ദീനദയാല്‍ ശര്‍മ്മയ്ക്ക്‌. ഒന്ന്‌, ദൂരെയുളളവ 
കാണാന്‍. രണ്ട്‌, അടുത്തുളളവ കാണാന്‍. 
മൂന്ന്‌, ഇടയ്ക്കുളളതു കാണാന്‍. അവ ഭൂതം, 
വര്‍ത്തമാനം, ഭാവി ഈ കാലങ്ങളെ കാണാന്‍ 
ശര്‍മ്മയെ സഹായിക്കുന്നുവെന്നാണ്‌ ചിലര്‍ 
പറയുക. അദ്‌ ദേഹത്തിന്‍െറ അനുചരന്‍ മാര്‍ 
തികഞ്ഞ ഭാതികവാദികള്‍. റം വരുന്ന 
കുപ്പിയില്‍ ഗംഗാജലം നിറയ്ക്കാന്‍ മടി 
ക്കാത്തവര്‍. ശര്‍മ്മയാകട്ടെ നിസ്സംഗതയോടെ 
ഗംഗയില്‍ ശരീരം ത്യജിക്കുന്നു. അദ്ദേ 
ഹത്തിന്‍െറ ആത്മാവ്‌ ഉയര്‍ന്നുയര്‍ന്നു 
പോയോ? ഹൃദ്യമായ ആഖ്യാനമുളള, ആദ 
രണീയമായ കഥാപാത്ര സ്വഭാവാവിഷ്കാര 
മുള്ള ഈ കഥ അടിസ്ഥാപരമായി വിശ്വാസ്യത 
എന്ന ഗുണത്താല്‍ അനുഗൃഹീതമല്ല. ഒരാശ 
യത്തിന്‌ ഇമേജുകളിലൂടെ രൂപം നല്കാന്‍ 
ബാലകൃഷ്ണന്‍ അറിയാം. എങ്കിലും അദ്ദേ 
ഹം താറാവിനെ വെറുതേ വിടണമെന്നാണ്‌ 
എന്‍െറ പക്ഷം. 


ന * * 


ആയുധമിടപാടിനെക്കുറിച്ചു ബഹളം നട 


. ക്കുന്ന കാലം. പക്ഷേ പ്രതക്കാരും വാരി 


കക്കാരുമെല്ലാം കംപ്ട്രോളര്‍ എന്നാണ്‌ 
അച്ചടിക്കുക. Comptroller എന്ന ഇംഗ്ളീഷ്‌ 
വാക്കിന്‍െറ ഉച്ചാരണം 'കണ്‍ട്േടാളര്‍”' 
എന്നാണ്‌ . കംപ്ട്രോളര്‍ എന്നുപറഞ്ഞാല്‍ 
വി.പി.സിങ്ങിനും രാജീവ്ഗാന്ധിക്കും മന 
സ്തരിലാകുമെങ്കിലും സായ്‌ പിന്‌ മനസ്സിലാവില്ല. 


ചോദ്യം ഉത്തരം 


"“ടെലിവിഷനില്‍നിന്ന്‌ എന്തുപഠിക്കുന്നു 
നിങ്ങള്‍?" 

"നൃത്തം ചെയ്യാന്‍ അറിയാന്‍ പാടില്ലാത്തവര്‍ 
കേരളത്തില്‍ ധാരാളമുണ്ട്‌ എന്ന്‌. 

*'സ്വഭാവശുദ്ധിയുളള മൂന്നാളുകളുടെ പേരു 

കള്‍ പറയൂ.” 
"“സി.അച്ഛുതമേനോന്‍ (മുന്‍ മുഖ്യമന്ത്രി), 
കെ.വി. സുരേന്ദ്രനാഥ്‌ (എം.എല്‍.എ), 
ഡോക്ടര്‍ കെ.രാമചന്ര്രന്‍ നായര്‍ (യൂണി 
വേഴ്‌സിററി പ്രഫെസര്‍)”” 

“ടെലിവിഷന്‍, റേഡിയോ ലാട 
ഗ്രയോജനം? 

"'പയോഴഇനത്തെക്കാള്‍ ഉപ്രദവമാണുളളത്‌ . 
സ്നേഹിതരുമായുളള സാമീപ്യസമ്പര്‍ക്കങ്ങള്‍ 
ഇവ ഇല്ലാതാക്കുന്നു. കാലത്ത്‌ ആറേകാല്‍ 
മണിക്കു ടെലിഫോണില്‍ വിളിച്ചാല്‍ റേഡി 
യോയിലെ (പാദേശികവാര്‍ത്തകള്‍ കേള്‍ക്കു 





“ കയായിരിക്കും സ്നേഹിതന്‍. ഏഴരയ്ക്കു 
“ വിളിച്ചാല്‍ 


ദില്ലിയില്‍നിന്നുള്ള മലയാളം 
വാര്‍ത്ത കേള്‍ക്കുകയാവും. കാലത്ത്‌ ഏഴേ 
മുക്കാലിനുശേഷം വിളിച്ചാല്‍ ദൂരദര്‍ശന്‍ 
വാര്‍ത്ത കേള്‍ക്കുകയായിരിക്കും. ഇതു 
പോലെതന്നെ വൈകുന്നേരത്തെ സ്ഥിതിയും. 
ശനിയാഴ്ച വൈകുന്നേരം അഞ്ചരയ്ക്കു 
ശേഷം ഒരു വീട്ടിലും പോകരുത്‌. പറട്ട 
മലയാളം സിനിമ കാണുകയായിരിക്കും 
അവിടെയുള്ളവര്‍. ചെന്നുകയറുന്നവന്‌ അടി 
വരെ കിട്ടിയേക്കും. അടികിട്ടിയാലും സഹി 
ക്കാം. മുഖം വീര്‍പ്പിച്ചുകൊണ്ടു ഗൃഹനായി 
കയും പിളേളരും എഴുന്നേററ്‌ ഒരു പോക്കു 
പോകും. അത്‌ അടിയെക്കാള്‍ അപമാനകര 
മാണ്‌. അടുത്തകാലത്ത്‌ സന്ധ്യയ്ക്ക്‌ ഏഴര 
മണിക്ക്‌ ഞാനൊരു സ്നേഹിതനെ ഫോണില്‍ 
വിളിച്ചു. ഒരു വാക്കില്‍ മറുപടി തന്നിട്ട്‌ 
അദ്ദേഹം പറഞ്ഞു: 'കൃഷ്ണന്‍നായരേ 
ന്യൂസ്‌ കേള്‍ക്കു, ഫോണ്‍ താഴെവയ്ക്കുന്ന 
ശബ്ദം എന്‍െറ ഈയര്‍രഡം പൊട്ടിച്ചു. 
ഞായറാഴ്ച ഒരു വീട്ടിലും പോകാന്‍ വയ്യ. 
നേരംവെളുത്താല്‍ അപ്പോള്‍ത്തൊട്ട്‌ അര്‍ദ്ധ 
രാഗ്രിവരെ ഈ ഇഡിയററസ്‌ ബോക്സി'ന്‍െറ 
മുന്‍പിലാണ്‌ വീട്ടുകാര്‍. ബന്ധങ്ങള്‍ക്കു 
തകര്‍ച്ച, വരുത്തുന്നു ഈ രണ്ട്‌ ഉപകരണ 
ങ്ങളും. 

സ്ത്രീകള്‍ ചെറുപ്പക്കാരികളായിച്ചമയുന്നത്‌ 
എങ്ങനെ?” 

"“സമ്രപായമുളള മററു സ്രതീയുടെ മുഖത്തു 
നോക്കി 'ആന്‍റീ' എന്നുവിളിക്കും. അപ്പോള്‍ 
വിളിക്കുന്നവള്‍ക്കു (പായം തീരെയില്ല. വിളി 
ക്കപ്പെടുന്നവള്‍ക്കു ്രായമേറെയും. ചിലപ്പോള്‍ 
ഈ ആന്‍റിക്ക്‌ അനന്തരവളെക്കാള്‍ (പായം 
കുറവായിരിക്കും.” 

"വിവാഹത്തെക്കുറിച്ച്‌ എന്തു പറയുന്നു?” 
‘വിവാഹം ചുവന്നുളളിപോലെയാണ്‌ . 
സാമ്പാറു വയ്ക്കാന്‍ അത്‌ മുറിക്കുമ്പോള്‍ 
കണ്ണീരൊലിക്കും. എന്നാല്‍ അക്കാരണത്താല്‍ 
ഉള്ളി വേണ്ടെന്നു വയ്ക്കാനും വയ്യ.” 

“സാഹിത്യവാരഫലം വെറും കൊച്ചുവര്‍ത്ത 


. മാനമല്ലേ?”” 


“ആയിരിക്കാം. പക്ഷേ ഈ കൊച്ചുവര്‍ത്ത 
മാനം . കേള്‍ക്കാന്‍ ധാരാളംപേര്‍ വാരിക 
വാങ്ങുന്നു. അടുത്തകാലത്ത്‌ ഒരു കാപ്പിക്കട 
യില്‍വച്ച്‌ ഞാനൊരു സുന്ദരനായ യുവാ 
വിനെ കണ്ടു. ആ ചെറുപ്പക്കാരന്‍ പറഞ്ഞു: 
“സര്‍ എന്‍െറ പേരു മുരളി. ലണ്ടനിലെ 
മെര്‍ക്കന്‍റൈറല്‍ നേവിയിലാണ്‌ എനിക്കു 
ജോലി. ഞാനും മററു മലയാളികളും ലണ്ട 
നില്‍വച്ച്‌ രസംപിടിച്ച്‌ സാറിന്‍െറ കോളം 
വായിക്കുന്നു.” രണ്ടുദിവസത്തിനുമുന്‍പ്‌ 
ക്ഠനറാബാങ്കില്‍ വച്ച്‌ മറെറാരു യുവാവ്‌ 
എന്നോടു പറഞ്ഞു: 'എന്‍െറ പേര്‍ ബാബു. 
വെങ്ങാനൂര്‍ക്കാരന്‍. മിസോറത്തിലാണ്‌ 
എനിക്കു ജോലി. അവിടെ ഞാനുള്‍പ്പെടെ 
യുള്ള മലയാളികള്‍ പതിവായി സാഹിത്യ 
വാരഫലം വായിക്കുന്നു.” ഗായികയും 
നര്‍ത്തകിയും ഗ്രാഡുഎയ്ററും ആയ ഒരു 
യുവതിയുടെ ദീര്‍ഫ്പമായ കത്തിലെ ഒടുവി 


കലാകൌമുദി 47 


MATRIMONIAL 

Selection of a Bride/Groom 
‘Difficult? Please contact us for 
Immediate Result and Economy in 
Time. 

AISWARYA AGENCIES 
KARUKACHAL 
KOTTAYAM-686 540 


ഹിപ്‌നോട്ടിക്‌ ചികിത്സ 
(രുന്ന്‌ ഇല്ലാതെ) 


ഭയം, ദുഃസ്വപ്നം, ഉറക്കക്കുറവ്‌, ലൈം- 
ഗിക്രപശ്‌നം, സംശയം, വിരസത, 
പ്രേത-ഭൂത-കൂടേദ്രതബാധ, മദ്യാസ- 
ക്തി, പുകവലി, മയക്കുമരുന്നുപയോ- 
ഗശീലം, അ്ശദ്ധ, കുട്ടികളുടെ കളവ്‌, 
നാടുവിട്ടുപോവുക, പഠിപ്പില്‍ ത; 
രൃക്കുറവ്‌ എന്നിവയ്ക്ക്‌ ഹിപ്നോ 
തെറാപ്പി നടത്തുന്നു. 

തപാല്‍ കവര്‍സഹിതം എഴുതുക: 

ജോണ്‍സണ്‍ ഐരൂർ 


നിലമ്പൂര്‍_679329 
ഫോണ്‍: (04931) 468 








ഇഷ്ടസന്താനം....? 
ഇഷ്ടത്തിനൊത്ത്‌ ആണ്‍കുഞ്ഞോ പെണ്‍ 
കുഞ്ഞോ ലഭിക്കുവാന്‍ സഹായകമായ നിര്‍ദ്‌ 
ദേശങ്ങള്‍ അടങ്ങിയ പുസ്തകം. ഓരോ ദമ്പതി 
മാരും വായിച്ചറിഞ്ഞിരിക്കേണ്ട പുസ്തകം. 
വില: 51 രൂപാ (പോസ്റ്റേജ്‌ ഉള്‍പ്പെടെ) 
ആവശ്യമുള്ളവര്‍ 51 രൂപ /D അയയ്ക്കുക. 
വിദേശത്തുളളവര്‍ 82 രൂപ 0/0 അയയ്ക്കുക. 
Manager, 
A & A Publications, - 
Plassanal 6.0. 
Kottayam - 686 579, 
Kerala State. 


















.സാഹിത നിരൂപണം 





മലയാളത്തിലെ ഏററവും മികച്ച ത്രൈ 
മാസിക.പ്രതാധിപന്‍ മാര്‍ ജി.എന്‍. പിളള, 
ഡോ: ജോര്‍ജ്‌ ഇരുമ്പയംം.- ആറാം 
ലക്കത്തില്‍ ഡോ: ആര്‍. വിശ്വനാഥന്‍, 
പ്രൊ: പി.ററി. ചാക്കോ, ഡോ: ഉണ്ണിക്കിടാവ്‌, 
ഡോ: പത്മാവതി, യു.വി. കുമാരന്‍ 
ലയുടെ പഠനങ്ങള്‍, കവിതകള്‍, കഥകള്‍, - 
ഏഴാം (പുതിയ) ലക്കത്തില്‍ പ്രൊ: ആര്‍. 
രാമചന്‌ (ദന്‍, റിച്ചാര്‍ഡ്‌ ഹാക്കററ്‌, എ. 
ബാലകൃഷ്ണപിളള, റോബര്‍ട്ട്‌ ഫ്രഫോ 
സ്ററ്‌, എം.പി. രാധാകൃഷ്ണന്‍, ഡോ: 
ഗോപാലന്‍കുട്ടി, ഡോ: രാമചന്ദ്ദദേവ്‌ 
ലയുടെ പഠനങ്ങള്‍, ധാരാളം കവിതകള്‍, 
കഥകള്‍... ചില മുന്‍ലക്കങ്ങള്‍ വില്പന 
യ്ക്കുണ്ട്‌. വിശദാംശങ്ങള്‍ക്ക്‌ പുതിയ 
ലക്കം കാണുക. വില: 8 രൂപ. വര്‍ഷവരി 30 
രൂപ. ഇന്ന്‌ തന്നെ മാനേജര്‍ക്ക്‌ എം.ഒ 
ചെയ്യുക. ചെക്കാണെങ്കില്‍ 5 രൂപ കൂടി 
അയയ്ക്കണം. 

മാനേജര്‍, സാഹിത്യനിരൂപണം 
6/233 ശിവപുരി, കോഴിക്കോട്‌ -1. 





















¢ ° 
i ഃ 
I [ 
് 
യ പ്രൊ: എം.പി. ശങ്കുണ്ണിനായര്‍ 15. ¥ 
Ll 2. നേരിന്‌ നേരേ പിടിച്ച കണ്ണാടി 2 y 
FS വിജയകൃഷ്ണന്‍ 16.0: ഏള്‍ 
ജ്‌ . 3, ശോധ (കന്നട നോവല്‍) പ 
[8 സിഎന്‍. രാമചന്ദ്രന്‍ a 
Ea വിവ: എസ്‌. കേശവന്‍ പോററി, F 

"ഭൂ സരസ്വതി 1200 
Hf 4. നിഴലുകാം തേടുന്ന മനുഷ്യര്‍ 
1: (നോവല്‍) ്‌ 7] 
ല്ല ജോയിമുട്ടാര്‍ ല്‌ = 
5. നമ്മഠം വെറും കളിപ്പാട്ടങ്ങഠം മക f 

ട്‌ എം.കെ. ചന്ദ്രശേഖരന്‍ 15:00 
ട്‌ 6. അകലെ സന്ധ്യ (കഥകാം) a 
MH ചെമ്പോളി ശ്രീനിവാസന്‍ "1150 8 
9 7. വിപഞ്ചിക (കവിതകരം) = 
if കാവാലം കെണി. 7.00 I 
ളി 8. സുരഭിലസുമങ്ങഠാ (കവിതകഠം) = 
ൽ ജേക്കബ്‌ മനയില്‍ 18.00 A 
8 





ലത്തെ വാക്യങ്ങള്‍: ''ഒ.വി.വിജയനും സുഗത 
കുമാരിയും മുകുന്ദനും ആഷാമേനോനു 
മെല്ലാം മരിച്ചാലും ഇവിടെ കഥയും കവിതയും 
ലേഖനവുമുണ്ടാകും. എന്നാല്‍ 
എം.കൃഷ്‌ ണന്‍നായരോടുകുൂടി സാഹിത്യ 
വാരഫലം അവസാനിക്കുന്നു. അതുകൊണ്ടു 
തന്നെ, ആ വാരഫലത്തിനുവേണ്ടി ്പജ്ഞ 
യോടുകൂടിയ ദീര്‍ഘ്വായുസ്സ്‌ താങ്കള്‍ക്ക്‌ 
ഞാനാശംസിക്കുന്നു. (കത്ത്‌ എറണാകുളത്തു 
നിന്ന്‌. തീയതി 25-7-89)”” [ഇതു വെളിപ്പെ 
ടുത്തിയത്‌ എന്‍െറ അല്പത്വമായി ആരെ 
ങ്കിലും കരുതുന്നെങ്കില്‍ അവരോട്‌ ഞാന്‍ 


മാപ്പു ചോദിക്കുന്നു.) 


ലയമാണ്‌ എങ്ങും 


ചങ്ങമ്പുഴ “എങ്ങനെയോ അങ്ങനെ” 
എന്ന ലയാത്മകമായ കവിത എഴുതിക്കൊ 
ണ്ടിരുന്നപ്പോള്‍ അദ്‌ ദേഹത്തിന്‍െറ, ടെക്സ്‌ 


. റൈറല്‍ ടെക്നോളജിക്ക്‌ പഠിക്കുന്ന കൊച്ച 


നുജന്‍ ലയാത്മകമായി ഉറക്കം തൂങ്ങുക 
യായിരുന്നു. 
ചുമയ്ക്കുന്നു. ചുമയും ലയാത്മകമായി 
ത്തന്നെ. എന്‍െറ വീട്ടുകാര്‍ ററി.വി.സെററ്‌ 
“ഓണ്‍. ചെയ്തിരിക്കുന്നു. എഴുതുന്ന വേള 
യില്‍ കടക്കണ്ണുകൊണ്ട്‌ അതിലെ 'മോണ്‍ 
സ്റ്രോസിററി” ഒന്നുനോക്കി. 'പോശള്‍ജുമ്പ്‌ ' 
നടത്തുന്നവന്‍െറ ലയാത്‌ മകമായ ഉയര്‍ച്ചയും 









” 





പുതിയ പുസ്‌'തകങ്ങാം 
1. നാടകീയാനുദവം എന്ന രസം 


' നാഷണല്‍ ബുക്ക്‌ സ്ററാള്‍ 
കോട്ടയം A 





കി 


അപ്പുറത്ത്‌ അഞ്ചല്‍മാസ്ററര്‍, 





താഴ്ചയും. അപ്പുറത്ത്‌ ഒരമ്മ 'ഓമനത്തി 


ക്കിടാവോ എന്ന പാട്ടുപാടി കുഞ്ഞിനെ ? 
ഉറക്കുന്നു. പാട്ടിനു ലയം. തൊട്ടിലാട്ടത്തിനു 

ലയം. കുഞ്ഞു കണ്ണടയ്ക്കുകയും തുറക്കുകയും 

ചെയ്യുന്നതില്‍ ലയം. രാതി. ചീവിടുകള്‍ 

ശബ്ദിക്കുന്നു. അതും ലയാത്മകമായി. ദൂരെ 

ബസ്സ്‌ പോകുന്നതിന്‍െറ ശബ്ദം. അതിനും 

ലയം. ഞാന്‍ തിടുക്കത്തില്‍ ഇതെഴുതുന്നു. 

അതിലും ലയം. കലാകൌമുദി തുറന്ന്‌ 

ആദ്യത്തെ പുറം നോക്കിയപ്പോള്‍ വത്സല 

യുടെ ഒരു കഥയ്ക്കു നമ്പൂതിരി വരച്ച ഒരു 
ചിത്രം. ഒരു കൊച്ചുവീട്‌ മരത്തിന്‍െറ 

കൊമ്പുകളില്‍ തങ്ങിനില്ക്കുന്നു. ലയാത്മക 

മാണ്‌ ഈ അനുഗൃഹീതനായ കലാകാരന്‍െറ 

ഓരോ രേഖയും. വത്സലയുടെ ചെറുകഥ 

ഞാന്‍ വായിച്ചു_ “കാളിയുടെ സ്വപ്നങ്ങള്‍.” 

കാളി എന്ന സുന്ദരിയുടെ നടത്തത്തിനും 

മററു ചലനങ്ങള്‍ക്കും ലയം. അവളുടെ 

ദാമ്പത്യജീവിതത്തിനും ലയം. ഒടുവില്‍ അതിനു 

ലയഭംഗം. വത്സലയുടെ ആഖ്യാനവും 

സംഭവനിവേശനവും മനോഹരങ്ങളായ 

കൊച്ചുകൊച്ചു വാക്യങ്ങളും ലയാത്മകം. 

ലയമല്ലാതെ ലോകത്ത്‌ വേറൊന്നുമില്ല. ഒന്നേ , 
എനിക്കു സംശയമുളളു. ഞാന്‍ പലപ്പോഴും 

പറയാറുള്ള അദ്ഭുതാംശം വത്സലയുടെ 

കഥയില്‍ എവിടിരിക്കുന്നു ? 


ലാടം തറയ്ക്കുന്നു 


ഞാ താമസിക്കുന്നിടത്തുനിന്ന്‌ 
അല്പദൂരം പോയാല്‍ ഒരണ കാണാം. 
അതിലെ നീര്‍ച്ചാട്ടം കണ്ടുകൊണ്ട്‌ ബസ്സ്‌ 
കാത്തുനില്ക്കുന്നതു രസമാണ്‌. പക്ഷേ, 
ചില ദിവസങ്ങളില്‍ ഒരു ഭയങ്കര ദൃശ്യം 
എന്നെ വല്ലാതെ ഉലച്ചുകളയും. കാളയുടെ 
വായടച്ചുകെട്ടി അതിന്‍െറ നാലുകാലും 
കൂട്ടിക്കെട്ടി ലാടംവച്ച്‌ നഖങ്ങള്‍ക്കിടയില്‍ 
ആണിയടിച്ചുകയററുന്ന കാഴ്ച ഞാന്‍ കാണും. 
അതു കാണുമ്പോള്‍ ആ മൃഗത്തിന്‍െറ വേദന 
ഞാന്‍ അനുഭവിക്കും. ഒരുദിവസം അതു 
കണ്ടാല്‍ പിന്നെ കുറെ ദിവസത്തേക്ക്‌ ഞാന്‍. 
ആ സ്ഥലത്തു പോകില്ല. മറെറാരു ബസ്‌ 
സ്റേറാപ്പില്‍ ചെന്നുനില്ക്കും. ജനയുഗം 
വാരിക എന്ന നല്ല പ്രദേശത്തു മുഹമ്മ 
ശശിധരന്‍ എന്നൊരാള്‍ കഥാവൃഷഭത്തെ 
കിടത്തി വായും കാലുകളും കെട്ടി അതിന്‍െറ 
നഖങ്ങള്‍ക്കിടയില്‍ ഇരുമ്പാണികള്‍ അടിച്ചു 
കയററുന്നു. അസഹനീയം എന്നേ പറയേണ്ടൂ. 
പാര്‍വ്വതിയെ ഒരു രാജീവ്‌ വിവാഹം ചെയ്തു 
കൊണ്ടുപോയി വ്യഭിചരിപ്പിച്ചുപോലും. മററു 
മാര്‍ഗ്ഗമില്ലാതെ അവള്‍ അയാളെ കുത്തി 
ക്കൊന്നുപോലും. ഗുരോ, ഇതു സിംബോളിക്‌ 
കഥയാണോ? ആണെങ്കില്‍ ആകട്ടെ. എനിക്ക്‌ 
അതിന്‍െറ രാഷ്രടവ്യവഹാരത്തിലൊന്നും 
താല്പര്യമില്ല. സാഹിത്യാസ്വാദകന്‍ എന്ന 
നിലയില്‍ മാതം പറയുന്നു; ഇതൊരു ലാടം 
തറയ്ക്കലാണല്ലോ. സാക്ഷാല്‍ ലാടം തറ 
യ്ക്കല്‍ നടക്കുന്നിടത്ത്‌ ഞാന്‍ പോകാറില്ല 
അതൊരിക്കല്‍ കണ്ടാല്‍. അതല്ല ഇവിടത്തെ 
സ്ഥിതി. ജനയുഗം വാരികയല്ലേ? ഞാന്‍ 










ത്തയാഴ്ചയും അതു കാണാന്‍പോകും. 
താധിപര്‍ എന്‍െറ അഭിവന്ദ്യസുഹൃത്തു 
മാണ്‌ ൽ 


അടുക്കളക്കാരി കരയുന്നു 


എഹിക്കു പല ഉപകാരങ്ങളും ചെയ്ത 
ആ മനുഷ്യന്‍ മരിച്ചുവെന്നറിഞ്ഞ്‌ ഞാന്‍ 
അയാളുടെ വീട്ടില്‍ പോയി. മൃതദേഹം 
പൂമുഖത്തു കിടത്തിയിരിക്കുന്നു. ബന്ധുക്ക 
ളായ സ്ത്രീകള്‍ അതിന്‍െറ ചുററുമിരുന്നു 
കണ്ണീരൊഴുക്കുന്നു. ഭാര്യ അകത്തുളള മുറി 
യിലെ കട്ടിലില്‍ കിടക്കുന്നത്‌ എനിക്കു 
വെളിയില്‍നിന്നുതന്നെ കാണാം. വലിയ 
ദുഃഖമൊന്നും അവര്‍ക്കില്ലെങ്കിലും “ജാനകി 
. അമ്മേ സങ്കടപ്പെടരുത്‌ ഇന്നല്ലെങ്കില്‍ നാളെ 
നമ്മളും പോകുമല്ലോ” എന്ന "പ്ളാററി 
ററ്യൂഡ്‌' ഒക്കെ കാച്ചിവിടുന്നു. മൃതശരീര 
ത്തിന്‍െറ ചുററുമുളള സ്ര്തീകൾ തെല്ലകലെ 
യാണ്‌ ഇരുന്നിരുന്നത്‌. എന്നാല്‍ കാണാന്‍ 
ഭേദപ്പെട്ട ഒരു ചെറുപ്പക്കാരി മാതം അതിന്‍െറ 
കാലില്‍ കെട്ടിപ്പിടിച്ച്‌ ഉറക്കെക്കരയുന്നു 
ണ്ടായിരുന്നു. 'എന്‍െറ സാറ്‌ പോയല്ലോ” 
എന്നാണ്‌ അവള്‍ അനവരതം വിളിച്ചത്‌ . 
കൂടക്കുടെ നെഞ്ചിലിടിക്കുന്നു. ഉരുളുന്നു. 
"ആരിത്‌? എന്നു ഞാന്‍ ചോദിച്ചപ്പോള്‍ ഒരു 
സ്നേഹിതന്‍ എന്‍െറ കാതില്‍പ്പറഞ്ഞു; 
““ വേലക്കാരി. വടക്കന്‍ പറവൂര്‍കാരിയാണ്‌. 
വന്നിട്ട്‌ പതിനഞ്ചുദിവസമേ ആയുള്ളു.” 
ഞാന്‍ ഒന്നും പറയാതെ റോഡിലേക്കു 
പോന്നു. അതുകണ്ട്‌ വേറൊരാള്‍ കുററപ്പെ 
ടുത്തി. "നിങ്ങള്‍ ശവമെടുക്കുന്നതിനു മുന്‍പു 
പോകുന്നോ. എര്ര ഉപകാരം നിങ്ങള്‍ക്കു 
ചെയ്തവനാണ്‌ ആ മനുഷ്യന്‍. കൂടാതെ 
ബന്ധുവുമല്ലേ?' ' ഞാന്‍ മറുപടി നല്കാതെ 
നടന്നകന്നു. വേലക്കാരിയും യജുമാനനും 
രഹസ്യബന്ധം പുലര്‍ത്തിയിരുന്നത്‌ അയാ 
ളുടെ മരണത്തിനുശേഷമേ ആളുകള്‍ അറി 
. ഞ്ഞുളളു. ഭാര്യ നേരത്തേ അറിഞ്ഞതു 
കൊണ്ടാവണം ദുഃഖമില്ലാതെ അതഭിനയിച്ചു 
കട്ടിലില്‍ കിടന്നത്‌. 
കുങ്കുമം വാരികയില്‍ "രാധതിവണ്ടി” 
എന്നൊരു കഥാപ്രേതത്തെ പ്രകാശ്‌ മാരാഹി 
കിടത്തിയിരിക്കുന്നു. അതിന്‍െറ നിശ്ചേത 
നമായ കാലില്‍ പിടിച്ചുകൊണ്ട്‌ വല്ല 
അടുക്കളക്കാരിയും നിലവിളിക്കുന്നുണ്ടാവാം. 
സഹൃദയത്വം ഒട്ടും വിഷാദിക്കാതെ അങ്ങകലെ 
കിടക്കുന്നു. ഇത്തരം ആവര്‍ത്തനങ്ങള്‍ അവള്‍ 


എത്ര കണ്ടതാണ്‌. ഞാന്‍ മടുപ്പോടെ ഒന്നു 


നിഷ്‌ കമിച്ചുകൊള്ളട്ടെ. 
ഹാശ്മി 
1989 -- ജനുവരി 2-നു ദാരുണമായി 


അന്തരിച്ച സഫ്ദര്‍ ഹാശ്മിയുടെ രണ്ടു 
പുസ്തകങ്ങള്‍ വായിക്കാനിടയായി. 1) Te 
Right to Perform-—Selected writings of 
Safdar Hashmi (Sahmat—Delhi-1989 
Rs.50) 

2) The Red Flower (Published by 
Moloyashree Hashmi-—-Rs.12) ആദ്യത്തെ 
പുസ്തകത്തിന്‌ നാലുവിഭാഗങ്ങളുണ്ട്‌ ; തെരു 


വുനാടകവേദി-നാടകവേദി-സിനിമ_ 
കൂടിക്കാഴ്ചകള്‍. യൂറെറ്വഹ്ററ്‌ സര്‍വ്വകലാ 


“ശാലയോടു ബന്ധപ്പെട്ട എര്‍വെന്‍, ഹാശ്മി 


യുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോര്‍ട്ട്‌ 
ഗ്രന്ഥത്തിന്‍െറ ഒടുവില്‍ ചേര്‍ത്തിരിക്കുന്ന. 
അന്ധവിശ്വാസം (പചരിപ്പിക്കുന്ന Poltergeist 
എന്ന ചലച്ചിരതം കണ്ട ഹാശ്മി ധര്‍മ്മ 
രോഷത്തോടെ പറയുന്ന വാക്കുകള്‍ ്രന്ഥ 
ത്തിന്‍െറ സ്വഭാവം വ്യക്തമാക്കിത്തരും. 

If we are really serious about inculcating 
a scientific temper and to march towards 
the next century, let us first adopt radical 
measures to frée our people from centuries 
of ignorance. Let us educate our masses.’ 





ഹശ്മി 


തിഷ്‌ ണുത്വത്തിനുവേണ്ടി-വാദിക്കുന്ന 
കലാകാരനാണ്‌ ഹാശ്മിയെന്ന്‌ ഇതില്‍നിന്നു 
മനസ്സിലാക്കാം. ശാസ്ത്രീയ വീക്ഷണഗതി 
ക്കാണ്‌ അദ്ദേഹം ഈന്നല്‍ നല്കുന്നത്‌. 
ഇതു മനസ്സിലാക്കിക്കൊണ്ടു വായിച്ചാല്‍ 
ഇതിലെ ലേഖനങ്ങളുടെ സവിശേഷത എന്താ 
ണെന്നു നമുക്കു രഗഹിക്കാനാവും. 

അതിരററ മനുഷ്യസ്‌നേഹമാണ്‌ ഹാശ്മി 
യെ കമ്മ്യൂണിസ്ററാക്കിയത്‌. സ്വന്തം നിര്‍ 
ദ്ധനത്വത്തില്‍നിന്നാവാം അദ്ദേഹത്തിന്‌ 
കഷ്ടപ്പെടുന്നവരോട്‌ സഹാനുഭൂതി ഉണ്ടാ 
യത്‌ . അദ്ദേഹം പറയുന്നു: ! come from a 
very poor back ground. | had a very tough 
life as a child.... | have never seen money. If 
1 see 200,000 rupees | may just lose my 
balance. (Page 178) 

The’ Red flower എന്ന കൊച്ചു പുസ്ത 
കത്തിന്‌ ലാക്ഷണികസ്വഭാവമാണുളളത്‌ . 
ചുവന്ന പൂവിനെ ഒരു പുഴു ആകമിച്ചപ്പോള്‍ 
മററുള്ളവര്‍ പരിരഭാന്തരായി. പക്ഷേ, ഒരു 
കോഴി അതെടുത്തു കൊടുക്കുന്നു. അതോടെ 
ആഹ്‌ളാദമുണ്ടായി എല്ലാര്‍ക്കും. It is easy to 
sit and cry when things go wrong 
somewhere. But if someone has the sense 
and cares to make a try things will come 
right again എന്ന്‌ എല്ലാരും പറയുമ്പോള്‍ ഈ 


- ലഹ്മുനാടകം അവസാനിക്കുന്നു. അവിടെയും 











പ്രതിബദ്ധ സാഹിത്യകാരനായ ഹാശ്മിയെ 
കാണാം. 

ഹാശ്മി സ്വന്തം മതങ്ങളാണ്‌ ആവിഷ്ക 
രീക്കുന്നത്‌, എന്‍െറ മതങ്ങളല്ല. എങ്കിലും 
അദ്ദേഹത്തിന്‍െറ അന്ത്യം ആലോചിക്കു 
മ്പോള്‍ എന്‍െറ കണ്ണുകള്‍ നനയുന്നു. ആ 
കലാകാരന്‌ എന്‍െറ അഭിവാദനം. 
മനസ്സിലാക്കേണ്ട സതൃം 

കിടുവ സോപ്പ്‌ തേച്ചുകുളിച്ചാല്‍ അതി 
നെറ ശരീരത്തിലെ വരകള്‍ മായുകില്ലെന്നു 
പറഞ്ഞത്‌ ആരാണ്‌ ? ടാഗോറോ? ഓര്‍മ്മയില്ല. 
കാക്കയ്ക്കു കറുത്തനിറം വന്നത്‌ അതു 
ദിവസവും കുളിക്കാത്തതുകൊണ്ടല്ല. കടുവ 
യുടെയും കാക്കയുടെയും നിറം സ്വാഭാവിക 
മാണ്‌. പക്ഷേ പണ്ടൊരു കുറുക്കന്‍ 
നീലച്ചായംനിറച്ച തൊട്ടിയില്‍ വീണപ്പോള്‍ 
നീലക്കുറുക്കനായി മാറി. അവന്‍ വനത്തിലെ 
രാജാവായി നടിക്കുകയും ചെയ്തു. ഉത്കൃഷ്ട 
വാരികയായ ദേശാഭിമാനിയില്‍ അച്ചടിച്ചു 
എന്നതുകൊണ്ട്‌ എം. സുധാകരന്‍െറ "പരല്‍ 
മീനുകള്‍” എന്ന ചെറുകഥയ്ക്കു ചെറുകഥയുടെ 
സ്വഭാവം വന്നിട്ടില്ല. അതിന്‍െറ നീലച്ചായം 
ക്യ്രതിമമാണെന്ന്‌ അറിയേണ്ടവര്‍ അറിഞ്ഞു 
കൊളളും. അച്ഛനും മകനും കുളിക്കാ 
നിറങ്ങുന്നു കുളത്തില്‍. അച്ഛന്‍ മുങ്ങിയ 
പ്പോള്‍ ഒന്ന്‌, രണ്ട്‌ എന്നെണ്ണി. മകന്‍ 
മുങ്ങിയപ്പോള്‍ അച്ഛന്‍ എണ്ണി. പക്ഷേ 
എണ്ണം 43-ല്‍ എത്തിയിട്ടും മകന്‍ ഉയര്‍ന്നില്ല. 
എര്രപേര്‍ കൈകാര്യം ചെയ്തതാണ്‌ ഈ 
വിഷയം. ഒരു പോയി൯റുമില്ലാത്ത ഇക്കഥ 
യെടുത്തു സുധാകരന്‍ വാരികയുടെ താളുക 
ളില്‍ വച്ചതെന്തിനാണ്‌ ? ഉറൂബിന്‍െറ 'രാച്ചി 
യമ്മ്‌ പഞ്ചവര്‍ണ്ണക്കിളിയായി അതാ നില്ക്കു 
ന്നു. ബഷീറിന്‍െറ 'പാത്തുമ്മയുടെ ആട്‌" 
ആണ്‍മയിലായി പീലിവിരിച്ചാടുന്നു. വിമര്‍ 
ശനത്തിന്‍െറ ജലാശയത്തില്‍ മുങ്ങിയിട്ടുവരു 
പഞ്ചവര്‍ണ്ണക്കിളിയേ, മയൂരമേ. മുങ്ങിയോ? 
മുങ്ങി. എന്നിട്ടും വര്‍ണ്ണങ്ങള്‍ നഷ്ടപ്പെട 
ത്തതെന്തേ? അവ രണ്ടും മറുപടി പറയുന്നു: 
*'ഞങ്ങളുടേതു സ്വാഭാവിക വര്‍ണ്ണങ്ങളാണ്‌ Sa 
ജന്മനാ വര്‍ണ്ണോജ്ജ്ലത വേണം കഥ 
കള്‍ക്ക്‌. എം.സുധാകരന്‍ മനസ്സിലാക്കേണ്ട 
സത്യമാണത്‌ . 
* * * 

വരാപ്പുഴക്കായല്‍.- പതിനഞ്ചുവയസ്സുണ്ടാ 
യിരുന്ന ഞാനും ഇരുപതുവയസ്സുണ്ടായിരുന്ന 
സുന്ദരിയായ മേരിയും ഒരു കൊതുമ്പു 
വളളത്തില്‍. തുഴയുന്നതു മേരി. ഏതോ 
കാമുകന്‍ വഞ്ചിച്ചതുകൊണ്ട്‌ അവള്‍ വിഷാദ 
മഗ്നയായിരുന്നു. വഞ്ചിയിലിരുന്ന്‌ മേരി 
അനവരതം ദീര്‍ഫ്പശ്വാസം പൊഴിക്കുന്നു. 
എനിക്കീര്‍ഷ്യയായി. ഞാന്‍ പറഞ്ഞു: 
“ഇങ്ങനെ ദീര്‍ഫ്വമായി ശ്വസിച്ചാല്‍ അതിന്‍െറ 
കാറ്റേറ്റ്‌ നമ്മുടെ വഞ്ചി മുങ്ങും.” മേരി 
വിടര്‍ന്ന കണ്ണുകള്‍ കൊണ്ട്‌ എന്നെ നോക്കി. 
വികാരമാവാം. വികാരചാപല്യമരുത്‌ . മേരിക്കു 
മതമല്ല, സാഹിത്യകാരന്‌ മാര്‍ക്കും അംഗീ 
കരിക്കാവുന്ന സത്യമാണിത്‌. 









കലാകൌമുദി 49 


